Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) / 12 /2009- 2011 


V 
GOVERNYA 


ര 


: സാ 


VMENT OF 


-- 


T OF KER 


नन्याव अब 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd March 2010 
- 2010 മാർച്ച് 23 
2nd Chaithra 1932 
- 1932 ചൈത്രം 2 


വാല്യം 55 


നമ്പർ 


PART III 
Dairy Development Department 
തൃശ്ശൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 


ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ സി. 1357 / 2009. 

2010 ജനുവരി 20. 
പരാമർശം: - (1) ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസറുടെ 

27 - 3 - 2009 , 3 - 6 - 2009, 24 - 9 - 2009 , 28- 12 - 2009 
തീയതികളിലെ കത്തുകൾ. 


-- ചൊവ്വ ന്നൂർ ക്ഷീരോൽപാദക സഹ ക ര ണ സംഘം 
നമ്പർ ആർ. 237 ( ഡി ) ആപ് കോ സ് നാളുക ളാ യി 
പ്രവർത്തനരഹിതമായതിനാലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 
ഫലപദ മാ കാ ത്ത തി നാലും പ്രവർത്തനത്തിനാ വ ശ്യ മായ 
അംഗ ങ്ങ ൾ ഇല്ലാത്ത തി നാലും ടി സംഘം സമാ പ് തീ 
കരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് 1969- ലെ കേരള 
സഹ ക ര ണ സംഘം നിയമം 11 ( ഡി ) വകു പ്പ് പ്രകാരം 
സമാ പ് തീ ക ര ണ ഉദ്യോഗസ്ഥ യായി ചൊവ്വ ന്നൂർ 
ക്ഷീരവികസന ഓഫീസറെ നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
സമാ പ് തീ ക ര ണ ഉദ്യോ ഗ സ്ഥ ഉടൻതന്നെ ചുമതല 
ഏൽ ക്കേ ണ്ട തും വിവരം രേഖാമൂലം ഈ ഓഫീസിൽ 
അറിയിക്കേണ്ടതുമാണ്. ചുമതല ഏറ്റെടുത്ത തീയതി മുതൽ 
3 വർഷത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി 
രേഖകൾ ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


(2) ഈ ഓഫീസിലെ 25 - 4 - 2009 , 20 - 7 -2009 , 

22 - 9 - 2009 തീയതികളിലെ കത്തുകൾ. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, തൃശ്ശൂർ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


u 


e 


തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന 
കൊരട്ടി ക്ക ര ക്ഷീരോൽപാദക സഹ ക ര ണ സംഘം 
നമ്പർ ആർ. 237 ( ഡി ) ആപ്കോസ് കഴിഞ്ഞ അഞ്ചുവർഷങ്ങളായി 
പ്രവർത്തനരഹിതമാണെന്നും സംഘം പുനരുജ്ജീവിപ്പിക്കാനുള്ള 
നടപടികളെല്ലാം പരാജയപ്പെട്ടുവെന്നും പരാമർശം (1) പ്രകാരം 
ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസർ റിപ്പോർട്ട് ചെയ്തതിനെ 
തുടർന്ന് സംഘം സമാപ്തീകരിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയതി 
നായി സമയപരിധി അനുവദിച്ചുകൊണ്ട് ഈ ഓഫീസിൽ നിന്ന് 
നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു . നിശ്ചിത സമയപരിധിക്കകം 
ആരും യാതൊരു ആക്ഷേപങ്ങളും ഉന്നയിക്കാത്ത സാഹചര്യ 
ത്തിൽ സംഘം നിയമാവലിപ്രകാരം പ്രവർത്തനത്തിനാവശ്യമായ 
അംഗങ്ങൾ ഇല്ലെന്നും സഹകരണസംഘം എന്ന നിലയിൽ 
സംഘ ത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും ബോദ്ധ്യ 
പ്പെട്ടതിനാൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969), that 
the following societies, the particulars of which are 
furnished in the categorical statements are registered by 
me today as a Co - operative Society under the said Act, 


ഉത്തരവ് 


23rd MARCH 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


on the basis of limited liability and that the byelaws of 
the undermentioned societies are also hereby registered 
under the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


- (1) 


നമ്പർ സി . 3124 / 2009 . 


2010 ഫെബ്രുവരി 10 . 


സംഘത്തിന്റെ പേര് - കാർത്തല ക്ഷീരോൽപാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ എം. 244 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി-- 10-2 -2010 . 
മേൽവിലാസം - കാർത്തല ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ എം . 244 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് തൊഴുവാനൂർ. 
താലൂക്ക്- തിരൂർ. 


ജില്ല -മലപ്പുറം. 
പ്രവർത്തന പരിധി -- വളാഞ്ചേരിപഞ്ചായത്തിലെ 16, 19 

വാർഡുകൾ ഉൾപ്പെട്ടതും കിഴക്ക് പടിഞ്ഞാറെക്കര 
റോഡ് മുതൽ പടിഞ്ഞാറ് കാർത്തല ചുങ്കം റോഡ് 
ആതവനാട് അമ്പലപ്പറമ്പ് റോഡ്വരെയും വടക്ക് 
കോതാൾ റോഡ് മുതൽ തെക്ക് വട ക്കു മുറി 
കാമ്പാംകുന്ന് റോഡ് വരെയും. 


ബാദ്ധ്യത് അടച്ചുതീർത്ത ഓഹരിക്കുതുല്യം. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


( 2) 


നമ്പർ സി. 3334 / 2009. 

2010 ഫെബ്രുവരി 10. 
സംഘത്തിന്റെ പേര് വളാഞ്ചേരി ടൗൺ ക്ഷീരോൽപ്പാദക 

സഹകരണസംഘം, ക്ലിപ്തം നമ്പർ എം . 240 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 10-2-2010 . 
മേൽവിലാസം - വളാഞ്ചേരി ടൗൺ ക്ഷീരോൽപാദക 
-- സഹകരണസംഘം, ക്ലിപ്തം നമ്പർ എം . 240 ( ഡി ) 
ആപ്കോസ്. 


പോസ്റ്റാഫീസ് വളാഞ്ചേരി. 


താലൂക്ക് തിരൂർ. 
ജില്ല മലപ്പുറം. 


23rd MARCH 2010] 


DAIRY DEVELOPMENT DEPARTMENT 


- സം ഘ ത്തിന്റെ പേര്- കാടാ മ്പു ഴ ക്ഷീരോൽപ്പാദക 

സഹകരണസംഘം, ക്ലിപ്തം നമ്പർ എം . 238 ( ഡി ) 
- ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി-- 10- 2 - 2010. 


പ്രവർത്തന പരിധി - വളാഞ്ചേരിപഞ്ചായത്തിലെ 8, 9 വാർഡു 

കൾ ഉൾപ്പെടുന്നതും കിഴക്ക് കിഴക്കേ ക്കര റോഡ്, 
കൂരാടിപ്പാലം, പടിഞ്ഞാറ് തിരൂർ റോഡ് മില്ലും പടി 
റോഡ്, വടക്ക് പട്ടാമ്പി റോഡ്, കാർത്തിക തിയേറ്റർ 
റോഡ്, തെക്ക് പെരിന്തൽമണ്ണ റോഡ്, സി . എച്ച്. 

ഹോസ്പിറ്റൽ റോഡ്. 
ബാദ്ധ്യത - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


മേൽവിലാസം - കാടാമ്പുഴ ക്ഷീരോല്പാദക സഹകരണ 
- സംഘം, ക്ലിപ്തം നമ്പർ എം . 238 ( ഡി ) ആപ്കോസ്. 


പോസ്റ്റാഫീസ് - കാടാമ്പുഴ. 


താലൂക്ക് - തിരൂർ. 


അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 


ജില്ല മലപ്പുറം. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 


പ്രവർത്തന പരിധി - മാറാക്കര പഞ്ചായത്തിലെ 14 , 15 വാർഡു 
കൾ ഉൾപ്പെട്ടതും കിഴക്ക് കരിമ്പമൂച്ചിക്കൽ ചെട്ടാര്യം 
റോഡ് പടി ഞ്ഞാറ് ചെമ്പ ക്കോട് വെള്ളച്ചാൽ 
മൂർക്ക നാട് ക്ഷേതം റോഡ് വടക്ക് മാറാ ക്ക ര 
മരുതിൻ ചിറക്കോട് തെക്ക് പിലാത്തറ ലക്ഷം വീട് 
കോളനി റോഡ്. 


( 3 ) 


ബാദ്ധ്യത - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 


നമ്പർ സി. 3335 / 2009. 


2010 ഫെബ്രുവരി 10 . 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം- 10 ,000 രൂപ. 


സംഘത്തിന്റെ പേര്- പകരനെല്ലൂർ ക്ഷീരോൽപ്പാദക 

സഹകരണസംഘം, ക്ലിപ്തം നമ്പർ എം . 243 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 10-2-2010. 
മേൽവിലാസം - പകരനെല്ലൂർ ക്ഷീരോൽപാദക സഹകരണ 
- സംഘം, ക്ലിപ്തം നമ്പർ എം . 243 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് പാഴൂർ. 
താലൂക്ക് തിരൂർ. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 


ജില്ല മലപ്പുറം. 
പ്രവർത്തന പരിധി- - കുറ്റിപ്പുറം പഞ്ചായത്തിലെ 3, 4 വാർഡു 
കൾ ഉൾപ്പെട്ടതും കിഴക്ക് പകരനെല്ലൂർ അമ്പലപ്പടി 
റോഡ് മുതൽ പടിഞ്ഞാറ് ചെമ്പിക്കൽ ചുങ്കം പരിധി 
ഉരുളുപള്ളിയാൽ റോഡ്വരെയും വടക്ക് ചെലൂർ 
മൗലാന ബസാർ അത്താണി റോഡ് മുതൽ തെക്ക് 
ചുങ്കം കാർത്തല മർക്കസ് റോഡ് വരെയും. 


നമ്പർ സി . 3492 / 2009. 

2010 ഫെബ്രുവരി 10 . 
സംഘ ത്തിന്റെ പേര് കൊടുമുടി ക്ഷീരോൽപ്പാദക 

സഹകരണസംഘം, ക്ലിപ്തം നമ്പർ എം . 242 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 10-2-2010. 


ബാദ്ധ്യത - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 


മേൽവിലാസം - കൊടുമുടി ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ എം . 242 ( ഡി ) ആപ്കോസ്. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


പോസ്റ്റാഫീസ് - വലിയകുന്ന്. 


അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 


താലൂക്ക്- തിരൂർ. 


സംഘത്തിന്ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെതുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


ജില്ല മലപ്പുറം. 
പ്രവർത്തന പരിധി - ഇരിമ്പിളിയം പഞ്ചായത്തിലെ 3, 4 
വാർഡുകൾ ഉൾപ്പെട്ടതും കിഴക്ക് തോട്ടിലാക്കൽ 
തോട്, പടിഞ്ഞാറ് പെരുന്നാംകുന്ന് റോഡ്, തെക്ക് 
തൂതപ്പുഴ, വടക്ക് എടയൂർ പഞ്ചായത്ത് അതിർത്തി 
റോഡ്. 


ബാദ്ധ്യത് - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 


നമ്പർ സി . 3336 / 2009. 


2010 ഫെബ്രുവരി 10. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


23rd MARCH 2010] 


DAIRY DEVELOPMENT DEPARTMENT 


അംഗീകൃത ഓഹരി മൂലധനം - 10 ,000 രൂപ. 


അംഗീകൃത ഓഹരി മൂലധനം 10 ,000 രൂപ. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചി ത മായ കരുതൽ ധ നം , കെട്ടിട നിധി 
എന്നിവ യുടെ തുക യിൽ നിന്നും സഞ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ 
കവിയാൻ പാടുള്ളതല്ല . 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


- (6) 


നമ്പർ സി. 223 / 2010 . 


നമ്പർ സി . 3627 / 2009 . 


2010 ഫെബ്രുവരി 10 . 


2010 ഫെബ്രുവരി 10. 


സംഘത്തിന്റെ പേര് മാറാക്കര ക്ഷീരോല്പാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ എം. 241 ( ഡി ) ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി-- 10-2 -2010 . 


മേൽ വിലാസം മാറാക്കര ക്ഷീരോല്പാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ എം . 241 ( ഡി ) ആപ്കോസ്. 


പോസ്റ്റാഫീസ് - മാറാക്കര. 


- സംഘത്തിന്റെ പേര് പേരശ്ശന്നൂർ ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ എം. 239 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി - 10-2 -2010 . 
മേൽവിലാസം - പേരശ്ശന്നൂർ ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം, ക്ലിപ്തം നമ്പർ എം . 239 ( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് പേരശ്ശന്നൂർ. 
താലൂക്ക് തിരൂർ. 
ജില്ല മലപ്പുറം. 
പ്രവർത്തന പരിധി - - കുറ്റിപ്പുറം പഞ്ചായത്തിലെ 11, 12 

വാർഡുകളിൽപ്പെട്ടതും കിഴക്ക് ചിന പ്പറമ്പ് റോഡ് 
മുതൽ പടിഞ്ഞാറ് ആനപ്പടി റോഡ് വരെയും വടക്ക് 

പങ്ക ണ്ണൂർ റോഡ് മുതൽ തെക്ക് ഭാരതപ്പുഴ 
വരെയും ഉൾപ്പെടുന്ന പ്രദേശം. 
ബാദ്ധ്യത അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


താലൂക്ക് തിരൂർ. 


ജില്ല മലപ്പുറം. 
പ്രവർത്തന പരിധി- - മാറാക്കര പഞ്ചായത്തിലെ 3, 4 വാർഡു 

കൾ ഉൾപ്പെടുന്നതും കിഴക്ക് പത്താ യ ക ല്ല് 
കാടാമ്പുഴ റോഡ്, പടിഞ്ഞാറ് ഏർക്കര ജുമാമസ്ജിദ് 
റോഡ്, തെക്ക് മരുതിൻചിറ തോട്, വടക്ക് കോട്ടക്കൽ 
പത്തയകല്ല്. 


ബാദ്ധ്യത - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 


അംഗീകൃത ഓഹരി മൂലധനം 10 ,000 രൂപ. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
- യുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


ക്ഷീരവികസന ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
മലപ്പുറം. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


